Kerala Gazette No. 23 dated 8th June 2021 . 


PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


പുനലൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 


( ഹാജർ : ബി . ശശികുമാർ ) 


( 1 ) 


നമ്പർ എഫ് -7329 / 2020 , 


2021 മേയ് 19 . 


വിഷയം : ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക് , മാങ്കോട് വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന : - ( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) , 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ എൽ . എ3-54647 -ാം നമ്പർ പരിപ്രതം . 
( 3 ) മാങ്കോട് വില്ലേജിൽ ചിറവൂർ മുറിയിൽ പട്ടറയിൽ വീട്ടിൽ ശ്രീ . മുഹമ്മദ് യൂസഫ് സമർപ്പിച്ച അപേക്ഷ . 
( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 1-12-2020 , 21-4-2020 തീയതികളിലെ എഫ് 1. 1366712020 -ാം നമ്പർ 

റിപ്പോർട്ടുകൾ . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശ വസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പസ് തുത അപേ ക്ഷ യിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ടി റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിലും സൂചന ( 2 ) പ്രകാരമുള്ള നിർ ദ്ദേ ശ ത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേഷൻ ചേർത്തും അവ യ നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 


വില്ലേജ് , 


പേരും 


ബ്ലോക്ക് 


സർവെ 6-3-2010 - ലെ 

പുനർ 
സബ് 

വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച 
ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ 

വിലയും 


മേൽവിലാസവും 


താലൂക്ക് 


നമ്പർ 


പുനർ 
നിർണ്ണയിച്ച് 
വില ( ആർ . 
ഒന്നിന് 

₹ 


മാങ്കോട് 56 


82 / 1-1 


Govt . Property 


Garden Land 


10,000 


with PWD 


ശ്രീ . മുഹമ്മദ് യൂസഫ് , കൊട്ടാരക്കര 
& ശ്രീ . നാസിമുദ്ദീൻ , 
പട്ടറയിൽ വീട് , 
തലവരമ്പ് , ചിറവൂർ , 


Road Access 


മാങ്കോട് , കൊട്ടാരക്കര 


Gaz . No. 23 / 2021 / DTP CLR - Fair Value . 


309 


2 


( 2 ) 


നമ്പർ എഫ് -3815 2021 , 


2021 മേയ് 19 . 


വിഷയം : ഭൂമിയുടെ ന്യായവില പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക് , പൂയപ്പള്ളി വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന . ( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) , 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ എൽ . എ3-54647 -ാം നമ്പർ പരിപ്രതം . 
( 3 ) പൂയപ്പള്ളി വില്ലേജിൽ കൊട്ടറ മുറിയിൽ കൊക്കോട്ട് ചരിപ്പുറത്ത് വീട്ടിൽ ശ്രീ . രാധാകൃഷ്ണ പിള്ള 

സമർപ്പിച്ച അപേക്ഷ . 

( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 16-4-2021 തീയതിയിലെ എഫ് 1. 4946 21 -ാം നമ്പർ റിപ്പോർട്ട് . 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശ വസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു വന്നി 
ട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


( പസ് തുത അപേ ക്ഷ യിൽ സൂചന ( 4 ) ( പകാരം റിപ്പോർട്ട് 

( പകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ടി റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിലും സൂചന ( 2 ) ( പകാ ര മുള്ള നിർ ദ്ദേ ശ ത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാ ര മുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അവ യ നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


6-3-2010 - ല 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ് , സർവെ 
ബ്ലോക്ക് സബ് വിജ്ഞാപനത്തിലെ 
നമ്പർ ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷൻ 


താലൂക്ക് 


പുനർ 
നിർണ്ണയിച്ച് 
വില ( ആർ . 
ഒന്നിന് 
₹ 


കൊട്ടാരക്കര പൂയപ്പള്ളി -33 


9/11 


12,350 


Govt . Property 
7 6,175 


ശ്രീ . രാധാകൃഷ്ണപിള്ള , 
കൊക്കോട്ട് 
ചരിപ്പുറത്ത് വീട് , 
കൊട്ടറ , പൂയപ്പള്ളി 


Residential 
plot with 
Private Road 
Access 


( 3 ) 


നമ്പർ എഫ് -3813,2021 , 


2021 മേയ് 19 , 


വിഷയം : -ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക് , വെളിനല്ലൂർ വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന ( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) , 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ എൽ . എ3-54647 -ാം നമ്പർ പരിപ്രതം . 
( 3 ) വെളിനല്ലൂർ വില്ലേജിൽ നെട്ടയം മുറിയിൽ രാധാ മന്ദിരത്തിൽ ശ്രീമതി പങ്കജാക്ഷി സമർപ്പിച്ച അപേക്ഷ . 

( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 12-3-2021 തീയതിയിലെ എഫ് 1 . - 4950 / 21 -ാം നമ്പർ റിപ്പോർട്ടുകൾ . 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശ വസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പസ് തൂത അപേ ക്ഷ യിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് 

പകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള താ ണ് . ടി റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിലും സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശ ത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേഷൻ ചേർത്തും അവ ത നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


310 


3 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകയുടെ 


6-3-2010 - ല 


പുനർ 


പേരും 


വില്ലേജ് , സർവെ 
ബ്ലോക്ക് സബ് വിജ്ഞാപനത്തിലെ 
നമ്പർ ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷൻ 


മേൽവിലാസവും 


താലൂക്ക് 


നിർണ്ണയിച്ച 
വില ( ആർ . 
ഒന്നിന് 
₹ 


ശീമതി പങ്കജാക്ഷി , 


കൊട്ടാരക്കര വെളിനല്ലൂർ -37 


28/9 


Govt . Property 


Garden Land 


12,500 


രാധാ മന്ദിരം , നെട്ടയം 


without Road 


വെളിനല്ലൂർ 


Access 


( 4 ) 


നമ്പർ എഫ് -17236 2018 . 


2021 മേയ് 21 . 


വിഷയം : -ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ - പത്തനാപുരം താലൂക്ക് , പട്ടാഴി വടക്കേക്കര വില്ലേജ് 

അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന : - ( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) , 


( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ എൽ . എ3-54647 -ാം നമ്പർ പരിപത്രം . 


( 3 ) പട്ടാഴി വടക്കേക്കര വില്ലേജിൽ ടി മുറിയിൽ ചീനിവിള വീട്ടിൽ ശ്രീമതി നാണി സമർപ്പിച്ച അപേക്ഷ . 


( 4 ) പത്തനാപുരം തഹശീൽദാരുടെ 17-7-2018 , 29-12-2020 തീയതികളിലെ ബി 6 . - 5832 / 18 -ാം നമ്പർ റിപ്പോർട്ടുകൾ . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശ വസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


( പസ് തുത അപേ ക്ഷ യിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് 

( പകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ടി റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിലും സൂചന ( 2 ) ( പകാ ര മുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേഷൻ ചേർത്തും അവ യ്ക്ക നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകയുടെ 


സർവ്വ 


6-3-2010 - ല 


പുനർ 


പുനർ 


വില്ലേജ് , 
ബ്ലോക്ക് 


പേരും 


സബ് 


വിജ്ഞാപനത്തിലെ 


നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷൻ 


മേൽവിലാസവും 


താലുക്ക് 


നമ്പർ 


ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും 

വിലയും 


നിർണ്ണയിച്ച 
വില ( ആർ . 
ഒന്നിന് 


₹ 


പത്തനാപുരം 


പട്ടാഴി 


റീസർവെ 


Govt . Property 


Residential Land 


12,000 


ശ്രീമതി നാണി , 
ചീനിവിള വീട് , 
പട്ടാഴി വടക്കേക്കര 


വടക്കക്കര 


നമ്പർ 13363 


with Road 


ബ്ലോക്ക് .02 


സർ 


Access 


നമ്പർ 266713 


311 


4 


നമ്പർ എഫ് -521112020 . 


2021 മേയ് 21 . 


വിഷയം : -ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക് , കുമ്മിൾ വില്ലേജ് - അപാകത 

പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന :-( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ ചട്ടം 5 ( 4 ) . 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ എൽ . എ3-54647 -ാം നമ്പർ പരിപ്രതം . 
( 3 ) കുമ്മിൾ വില്ലേജിൽ കുമ്മിൾ മുറിയിൽ ബൈജു വിലാസത്തിൽ ശ്രീമതി സരസ്വതിയമ്മ സമർപ്പിച്ച അപേക്ഷ . 

( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 23-9-2020 , 20-4-2021 തീയതികളിലെ എഫ്1-22146 18 -ാം നമ്പർ റിപ്പോർട്ട് . 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശ വസ്തുവിന്റെ വിലയും ക്ലാസിഫിക്കേഷനും നിർണ്ണയിച്ച് വന്നിട്ടില്ലാത്തതാണ് ആയത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 
പസ് തൂത അപേ ക്ഷ യിൽ 

സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ടി റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിലും സൂചന ( 2 ) ( പകാരമുള്ള നിർ ദ്ദേ ശ ത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാ ര മുള്ള ശരിയായ 
ക്ലാസിഫിക്കേഷൻ ചേർത്തും അവ യ നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകയുടെ 


പേരും 
മേൽവിലാസവും 


വില്ലേജ് , 
ബ്ലോക്ക് 
നമ്പർ 


സർവെ 

6-3-2010 - ലെ 
സബ് 

വിജ്ഞാപനത്തിലെ 
ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷൻ 


താലുക്ക് 


പുനർ 
നിർണ്ണയിച്ച 
വില ( ആർ . 
ഒന്നിന് ) 
₹ 


കൊട്ടാരക്കര കുമ്മിൾ 


15.000 


ശീമതി സരസ്വതിയമ്മ , 

ബൈജുവിലാസം , 
മുല്ലക്കര , കുമ്മിൾ 


202/21 
202/26 


51 


Residential 
Plot with 
Private 
Road Access 


റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 
കാര്യാലയം , പുനലൂർ , 


( ഒപ്പ് ) 
റവന്യൂ ഡിവിഷണൽ ആഫീസർ . 


PATHANAMTHITTA DISTRICT 


അടൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 

( ഹാജർ : എസ് . ഹരികുമാർ ) 


( 1 ) 


നമ്പർ സി3-2057 / 2021 കെ.ഡിസ് . 

2021 മാർച്ച് 8 . 
വിഷയം :- കേരള മുദ പത്ര നിയമം 1959 -സെക്ഷൻ 28 എ- ഭൂ മി യുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്ത രവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 


സൂചന : - ( 1 ) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 - സെക്ഷൻ 28 എ ( Fixation of Fair Value of Land ) ചട്ടം 3 ( 7 ) , ചട്ടം 4 . 

( 2 ) ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ , ആർ.എ3-54674 / 2017 -ാം നമ്പർ സർക്കുലർ . 
( 3 ) കോന്നി താലൂക്കിൽ പ്രമാടം വില്ലേജിൽ പുതുപ്പറമ്പ് വിള പുത്തൻ വീട്ടിൽ ശ്രീമതി വിജയമ്മ യുടെ 


അപേക്ഷ , 


( 4 ) കോന്നി തഹശീൽദാരുടെ 20-2-2021 - ലെ ബി4-2434 2020 -ാം നമ്പർ റിപ്പോർട്ട് . 


312 


5 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
സർക്കാർ ഭൂമി എന്ന് രേഖ പ്പെടുത്തി താഴെപ്പറ യുന്ന സർവ്വ നമ്പ രിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ കേരള മുദ്രപ്രതനിയമം സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 

സർ & 
ബ്ലോക്ക് 

ന്യായവില 
ജില്ല താലൂക്ക് വില്ലേജ് 

തദ്ദേശസ്വയം 

സബ് ഡിവിഷൻ 

നമ്പർ 
ഭരണ സ്ഥാപനം 

ക്ലാസിഫിക്കേഷൻ 

₹ 
നമ്പർ 


പത്തനംതിട്ട 


കോന്നി 


പ്രമാടം 


29 


103/11 


25,000 


പ്രമാടം 
ഗ്രാമപഞ്ചായത്ത് 


റസിഡൻഷ്യൽ 
പ്ലോട്ട് വിത്ത് ഔട്ട് 
വെഹിക്കുലാർ 
അക്സസ് 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി . തീയതി 14-11-2014 , 43 / 2018 / റ്റി . ഡി . തീയതി 31-3-2018 , 70 / 2017 / റ്റി . ഡി . 
തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ് . 


FORM " A ' 


( See Rule 4 ) 


NOTIFICATION 


No. C3-2057 / 2021 / K.Dis . 


8th March 2021 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 


Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number , in respect of the land situated in the Survey / Re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof . 


SCHEDULE 


District Pathanamthitta . 


Taluk - Konny . . 


Village_Pramadom . . 


Fair 


SI . S. 
No. No. 


Value 


Sub 

Re - Survey 
Division 

Block 
No. 


Re - Survey 

No. 


Name of Name & Classi 
Re - Survey Panchayath / 

Local Body / No. of fication 
Sub division Municipality / 

Panchayath / Ward by use 
No. Corporation 

Municipality / 
Corporation 


per Are 


₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


29 


103 


11 


Panchayath 


Pramadom 


25,000 


Residential 
Plot without 

Vehicular 


access 


( 2 ) 


നമ്പർ സി3-2422 20211 കെ.ഡിസ് . 


2021 ഏപ്രിൽ 16 . 


വിഷയം : 

കേരള മുദ്ര പത നിയമം 1959 - സെക്ഷൻ 28 എ- ഭൂ മി യുടെ ന്യായ വില നിർണ്ണ യിച്ചുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 
സൂചന : - ( 1 ) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28 എ ( Fixation of Fair Value of Land ) ചട്ടം 3 ( 7 ) , ചട്ടം 4 . 

( 2 ) ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ.ആർ.എ3-54674 / 2017 -ാം നമ്പർ സർക്കുലർ . 
( 3 ) ശ്രീമതി ഐഷാപ്രമോദ് , ഇടയാടിയിൽ , കുറിച്ചിമുട്ടം മുറിയിൽ കിടങ്ങൂരിന്റെ 

( 4 ) തഹശീൽദാർ കോഴഞ്ചേരിയുടെ 25-2-2021 - ലെ സി1-799 / 2021 -ാം നമ്പർ റിപ്പോർട്ട് . 
Gaz . No. 23 / 2021 / DTP CLR - Fair Value . 

313 


അപേക്ഷ . 


6 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
സർക്കാർ സ്ഥലം എന്ന് രേഖപ്പെടുത്തി വന്ന താഴെപ്പറ യുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ കേരള മുദ്രപ്രതനിയമം സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


സർ & 


ജില്ല 


താലുക്ക് 


വില്ലേജ് 


തദ്ദേശസ്വയം 


ബ്ലോക്ക് 
നമ്പർ 


സബ് ഡിവിഷൻ 


ന്യായവില 

₹ 


ക്ലാസിഫിക്കേഷൻ 


ഭരണ സ്ഥാപനം 


നമ്പർ 


പത്തനംതിട്ട കോഴഞ്ചേരി കിടങ്ങന്നൂർ 


ആറന്മുള 


N 


270/15 


60,000 


ഗ്രാമപഞ്ചായത്ത് 


Garden Land 
with Panchayat 
Road Access 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി . തീയതി 14-11-2014 , 43 / 2018 / റ്റി . ഡി . തീയതി 31-3-2018 , 70 2019 / റ്റി . ഡി . 
തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ് . 


FORM " A ' 


( See Rule 4 ) 


NOTIFICATION 


No. C3-24222021 / K.Dis . 


16th April 2021 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 


Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number , in respect of the land situated in the Survey / Re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof . 


SCHEDULE 


District Pathanamthitta . 


Taluk - Kozhencherry . . 


Village_Kidanganoor . . 


Name & 


Classi 


Fair 


SI . 


Sy . 


Re - Survey 


Sub 

Re - Survey 
Division 

Block 
No. 


No. No. 


Value 


No. 


Name of 
Re - Survey Panchayath / 

Local Body / 
Sub division Municipality / 

Panchayath / 
No. Corporation 

Municipality / 
Corporation 


No. of fication 
Ward by use 


per Are 


₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 10 ) 


( 11 ) 


2 


270 


15 


Panchayat 


Aranmula 


Garden 


60,000 


Land with 


Panchayat 
Road Access 


Revenue Divisional Office , 


( Sd . ) 
Revenue Divisional Officer . 


Adoor . . 


314 


Salim A 


Digitally signed by Salim A 
Date : 2021.07.20 13:02:51 
+ 05'30 ' 


